O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


നമ്പർ 


43 


വാല്യം 10 
Vol . X 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


17 


നോട്ടീസ് 


( 1 ) 


നമ്പർ ഇ1-227 / 2021 . 

2021 സെപ്റ്റംബർ 9 . 
ശ്രീ . പി . പി . സത്യൻ , പണ്ടാര പറമ്പിൽ ഹൗസ് , വാളകുളം , മലപ്പുറം എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി ചെയ്തു വരവെ 25-8-2008 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . ഇസയേൽ അജിത്ത് 
കുമാർ , എ . വി . @ രാജു എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി റിലയൻസ് 
ജനറൽ ഇൻഷുറൻസ് കമ്പനി ? 5,55,315 ( അഞ്ച് ലക്ഷത്തി അമ്പത്തിഅയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് 
രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക് 
1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേർത്തിരിക്കുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , തിരൂർ അന്വേഷണം 
നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


നമ്പർ 


പേര് 


മേൽവിലാസം 


മരണമടഞ്ഞ തൊഴിലാളിയു 

മായുള്ള ബന്ധം 


ജനന 
തീയതി 


1 ശ്രീമതി ലീന സൈമൺ 


ഭാര്യ 


ആന്തൂർ വളപ്പിൽ ഹൗസ് , 
തിരുത്തി , വാവൂർകുന്ന് പി . ഒ . , 
കൊടക്കൽ , മലപ്പുറം -676 108 


2 കുമാരി ഹർഷ , എ . വി . 


മകൾ 


: 9 


29 


20-3-2006 


29 


3 ശ്രീ . ഹെൻട്രി അരുൺ , എ . വി . മകൻ 
4 ശ്രീ . അബിൻ , എ . വി . 

മെനർ മകൻ 
5 ശ്രീമതി ഹന്ന , എ . വി . 

മാതാവ് മരണപ്പെട്ടു . 
ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ രേഖാമൂലം 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ഇ1-239 / 2021 . 


2021 സെപ്റ്റംബർ 9 . 


ശ്രീ . ജഗദീശൻ , പി . , S / o പരമേശ്വരൻപിള്ള , തേൻകുറുശ്ശി , ആലത്തൂർ , പാലക്കാട് എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി ചെയ്തു വരവെ 1-11-2011 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശീ . കൃഷ്ണൻകുട്ടി എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി 
ലിമിറ്റഡ് ? 13,65,638 ( പതിമൂന്ന് ലക്ഷത്തി അറുപത്തിഅയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് രൂപ മാത്രം ) ഈ 
കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്നവർ 
മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , ആലത്തൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


നമ്പർ 


പേര് 


മേൽവിലാസം 


മരണമടഞ്ഞ തൊഴിലാളിയു 

മായുള്ള ബന്ധം 


1 


ശ്രീമതി രുഗ്മിണി 


ഭാര്യ 


വാപ്പളം വീട് , 
തേങ്കുറുശ്ശി പി . ഒ . , 
പാലക്കാട് -678 671 


2 


കുമാരി മനീഷ , കെ . 


മകൾ 


3 


കുമാരി നിമിഷ , കെ . 


മകൻ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18 


KERALA GAZETTE 


Part III 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ രേഖാമൂലം 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 3 ) 
നമ്പർ ഇ1-734 / 2019 . 

2021 സെപ്റ്റംബർ 9 . 
ശ്രീ . സഫ്വാൻ , S / o മൊയ്തീൻകുട്ടി , പൂവ്വല്ലുർ ഹൗസ് , കോഡൂർ , മലപ്പുറം എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി ചെയ്തു വരവെ 28 -4 -2012 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . മൂസ്സ എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി 
ലിമിറ്റഡ് ? 6,60,116 ( ആറ് ലക്ഷത്തി അറുപത്തിനായിരത്തി നൂറ്റിപതിനാറ് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ 
കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർ വചിച്ച പ്രകാരം ടിയാന്റെ മര ണ സ മ യത്തെ ആശ്രിതരായി ചുവടെ ചേർത്തി രിക്കുന്ന വർ 
മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , പെരിന്തൽമണ്ണ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


ണ 


നമ്പർ 


പേര് 


മേൽവിലാസം 


മരണമടഞ്ഞ തൊഴിലാളിയു 

മായുള്ള ബന്ധം 


1 


ശ്രീമതി ഷംസാദ് ബീഗം 


ഭാര്യ 


പൂവ്വല്ലുർ ഹൗസ് , 
മങ്ങാട്ടുപുലം , 
കോഡൂർ പി . ഒ . , 
മലപ്പുറം 


2 


ശീ . അഹമ്മദ് റയീസ് 


മകൻ 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ 
രേഖാ മൂലം എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ് . നിശ്ചിത സമ യ 
പരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന താണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

( 4 ) 
നമ്പർ ഇ1-263 / 2021 . 

2021 സെപ്റ്റംബർ 14 . 
ഹോണസ്റ്റ് ഐസി ഇൻഫ കമ്മ്യൂണിക്കേഷൻസ് , ഇളംകുളം , കുന്നക്കാവ് , മലപ്പുറം എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തു വരവെ 11-6 -2020 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശ്രീ . മുഹമ്മദ് ഷഫീർ , റ്റി . കെ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
ഹോണസ്റ്റ് ഐസി ഇൻഫ കമ്മ്യൂണിക്കേഷൻസ് , ഇളംകുളം , കുന്നക്കാവ് , മലപ്പുറം ? 11,06 , 120 
( പതിനൊന്ന് ലക്ഷത്തി ആറായിരത്തി ഒരുനൂറ്റിയിരുപത് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം 
ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ 
ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , പെരിന്തൽമണ്ണ അന്വേ ഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


ണ 


നമ്പർ 


പേര് 


മേൽവിലാസം 


മരണമടഞ്ഞ തൊഴിലാളിയു 

മായുള്ള ബന്ധം 


1 


ശ്രീമതി ഫാത്തിമത് സമീറ 


മാതാവ് 


തോട്ടശ്ശേരി , 
കളത്തിൽ വീട് , 
വാഴേങ്കട പി . ഒ . , 
മലപ്പുറം 


2 ശ്രീ . സമീൽ 


പിതാവ് 


: 3 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


19 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ രേഖാമൂലം 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ് ) 

കമ്മീഷണർ 
എംപ്ലോയീസ് കോമ്പൻസേഷൻ . 
( വ്യാവസായിക ടബ്യൂണൽ ) 


വ്യാവസായിക ടൈബണലിന്റെ 
കാര്യാലയം , പാലക്കാട് , 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 1.02 ( 4:11:55 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


